Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


കമ 


. 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 10 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 29 
29th June 2021 
1196 മിഥുനം 15 
15th Mithunam 1196 


നമ്പർ 


26 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 8 
8th Ashadha 1943 


PART III 


Electrical Inspectorate Department 


വിജ്ഞാപനം 


അനുബന്ധം 


ഇലക്ട്രിക്കൽ സൂപ്പർ വൈസർ " ബി ' ഗ്രേഡ് 

പരീക്ഷ 2021 


1 , 


യോഗ്യതകൾ : -സൂപ്പർവൈസർ " ബി ' ഗ്രേഡ് പരീക്ഷ 
എഴുതുവാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷാർ ത്ഥികൾ 

പറ യുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ 
ഉൾപ്പെട്ടവരായിരിക്കണം . 


താഴ 


അപേക്ഷാ 


നമ്പർ എം 2-4272 / 2021 സി.ഇ.ഐ. 

2021 ജൂൺ 18 . 
കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ലൈസൻസിംഗ് ബോർഡ് 
കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വച്ച് 2021 ഡിസംബർ 
മാസം ( കോവിഡ് മാനദണ്ഡം പാലിച്ച് ) നടത്തുവാൻ 
ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ " ബി ' ഗഡ് 
പരീക്ഷയ് ക്ക് നിശ്ചിത യോഗ്യത യുളളവരിൽ നിന്നും 
അപേക്ഷകൾ ക്ഷണിക്കുന്നു . പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് 
കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ലൈസൻസിംഗ് ബോർഡ് 
നിയമത്തിലെ 12 ( 3 ) , 17 എന്നീ വകുപ്പുകൾ പ്രകാരം 
ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ " ബി ' ഗ്രേഡ് കോമ്പിറ്റൻസി 
സർട്ടിഫിക്കറ്റും , പെർമിറ്റും നൽകുന്നതാണ് . 
ഫോറത്തിന്റെ മാതൃക www.ceikerala.gov.in എന്ന 
വെബ് സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് 

ചെചയ് ത് 
എടുക്കാവുന്നതാണ് . ഡൗൺ ലോഡ് 

ചെയ്തെടു ത്ത 
അപേക്ഷയോടൊപ്പം അപേക്ഷാ ഫീസായ 3 890 - ന്റെ അസ്സൽ 
ചെലാനും ഹാജരാക്കണം . 

പൂരിപ്പിച്ച അപേക്ഷ നിർദ്ദിഷ്ട പ്രമാണങ്ങൾ സഹിതം 
സെക്രട്ടറി , കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് 
ബോർഡ് , 

ചീഫ് 

ഇലക് ടിക്കൽ ഇൻസ്പെക്ടറുടെ 
കാര്യാലയം , ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ് , ശാന്തിനഗർ , 
തിരുവനന്തപുരം -695 001 എന്ന മേൽ വിലാസത്തിൽ 2021 
സെപ്റ്റംബർ 30 -ാം തീയതി വൈകുന്നേരം 5 മണിക്കു മുമ്പ് 
ലഭിച്ചിരിക്കേണ്ടതാണ് . 


( 1 ) വയർ മാൻ , ഇലക്ട്രീഷ്യൻ , ഇൻഡസ്ട്രിയൽ 

ഇലക് ടീഷ്യൻ , ഇൻ ഡസ് ടിയിൽ സക് ടർ 
ഇലക്ട്രിക്കൽ എന്നീ ഗ്രേഡുകളിൽ എൻ.സി.വി.റ്റി . 
പരീക്ഷ ( ഐ.റ്റി.ഐ. ) , കെ.ജി.സി.ഇ. ( ഇലക്ട്രിക്കൽ 
എഞ്ചിനീയറിംഗ് ) പരീക്ഷ എന്നിവയിൽ ഏതെങ്കിലും 
പാസ്സായി , കേ രള 

വിദ്യുച്ഛക്തി 
ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ പെർമിറ്റ് 
ലഭിച്ച് ചുരുങ്ങിയത് രണ്ട് കൊല്ലത്തെ വയറിംഗ് 
സംബന്ധമായ പ്രായോഗിക പരിജ്ഞാനം നേടിയവർ . 


സംസ്ഥാന 


( 2 ) ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ പരീക്ഷ 

എഴുതി പാസ്സായി പെർമിറ്റ് കിട്ടിയ വരും 
അപാന്റീസ് ഷിപ്പ് ഉൾപ്പെടെ അഞ്ചു വർഷത്തെ 
പ്രായോഗിക പരിജ്ഞാനം നേടിയവരും ( പെർമിറ്റ് 
കിട്ടിയതിനുശേഷം നാലു വർഷത്തെ പരിചയം ) . 


Gaz . No. 26 / 2021 / DTP ( Electrical Inspectorate ) . 


343 


29th JUNE 2021 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


2 


( 2 ) 


( 3 ) " സി ' ക്ലാസ് ലൈസൻസ് ലഭിച്ച് 10 വർഷത്തെ 

തുടർച്ചയായ പ്രായോഗിക പരിജ്ഞാനം നേടിയ 
പത്താംക്ലാസ് പഠനം പൂർത്തിയായവർക്കും . 


താഴെ പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്ന 
സർട്ടിഫിക്കറ്റുകളുടെ ശരിപ്പകർപ്പുകൾ ( ഗസറ്റഡ് 
ആഫീസർ സാക്ഷ്യപ്പെടുത്തിയത് ) . 


2 . 


( എ ) 


വയസ് 


വിദ്യാഭ്യാസ യോഗ്യത : യോഗ്യതകൾ 1 ( 3 ) ഒഴികെയുള്ള 
അപേക്ഷകർ എസ്.എസ്.എൽ.സി.യോ തത്തുല്യമായ 
പരീക്ഷയോ പാസ്സായിരിക്കണം . 


3 . 


പായപരിധി വിജ്ഞാപന തീയതിയിൽ അപേക്ഷകന് 
18 വയസ് പൂർത്തിയായിരിക്കണം , 65 വയസ് പൂർത്തി 
യായവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അർഹത 
ഉണ്ടായിരിക്കുന്നതല്ല . 


4 . 


33 


ഫീസ് : കേര ള ത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് 
( ട്രഷറിയിൽ ജനസേവന കേന്ദ്രത്തിൽ 0043-00-800-99 
എന്ന ശീർഷകത്തിൽ ? 555 ( അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ) 
അടച്ച ചെലാൻ പരീക്ഷാ ഫീസിനത്തിലും ? 335 ( മുന്നൂറ്റി 
മുപ്പത്തി അഞ്ച് ) അപേക്ഷാഫോറത്തിന്റെ വിലയായും 
ആ ചെ ക ഫീ സ് ത 

8 9 0 ( എ ണ്ണൂറ്റി തൊണ്ണൂറ് 
അപേക്ഷയോടൊപ്പം ഹാജരാക്കണം . ഒരിക്കൽ നൽകിയ 
ഫീസ് 

തിരികെ നൽകു കയോ മറ്റേ തെ ങ്കിലും 
ആവശ്യത്തിന് നീക്കുപോക്ക് നടത്തുകയോ ചെയ്യുന്നതല്ല . 


( ബി ) വിദ്യാഭ്യാസ യോഗ്യത : 

-വയർ മാ ൻ 
പെർമിറ്റ് എക്സംഷൻ കാറ്റഗറിയിലോ 
പരീക്ഷയെഴുതിയോ ലഭിച്ച് നിശ്ചിത 
കാലയളവ് പ്രായോഗിക പരിജ്ഞാനം 
നേടിയവർ , എസ്.എസ്.എൽ.സി.യോ 
തത്തുല്യ പരീക്ഷയോ പാസ്സായിട്ടുണ്ട് എന്ന് 
തെളിയിക്കുന്നതിന് മാർക്ക് ലിസ്റ്റിന്റെ 
പകർപ്പ് കൂടി ഹാജരാക്കേണ്ടതാണ് . " സി ' 
ക്ലാസ് കോൺടാക്ടർ ലൈസൻസ് ലഭിച്ച് 
10 വർഷത്തെ പ്രായോഗിക പരിജ്ഞാനം 
നേടിയതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് 
അപേക്ഷിക്കുന്നവർ എസ്.എസ്.എൽ.സി. 
പൂർത്തിയാക്കി എന്ന് തെളിയിക്കുന്ന 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് . 


5 . 


വയസ്സും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്ന 
തിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഗസറ്റഡ് 
ആഫീസർ സാക്ഷ്യപ്പെടുത്തി അയയ്ക്കേണ്ടതാണ് . 
തൊഴിൽ ഉടമയിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ 
അസ്സൽ ഹാജരാക്കണം . 


( സി ) വയർമാൻ പെർമിറ്റിന്റെയും കോമ്പിറ്റൻസി 

സർട്ടിഫിക്കറ്റിന്റെയും പകർപ്പുകൾ . 


( ഡി ) " സി ' ക്ലാസ് ലൈസൻസിന്റെ പകർപ്പുകൾ . 


6 . 


( 3 ) 


( പ്രായോഗിക പരിചയത്തിന്റെ സർട്ടിഫിക്കറ്റ് . 


അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനത്തിന്റെ 
നമ്പരും തീയതിയും അ പേ ക്ഷ യുടെ മുകളിൽ 
എഴുതേണ്ടതാണ് . 


( 4 ) 


സ്വന്തം മേൽ വിലാസമെഴുതിയതും ? 5 - ന്റെ 
സ്റ്റാമ്പൊട്ടിച്ചതുമായ 10 സെ.മീ. x 24 സെ.മീ. 
വലിപ്പത്തിലുള്ള രണ്ട് കവറുകൾ . 


7 . 


പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള 
ഫോറത്തിലാ യി രിക്ക ണം . പരീക്ഷാർത്ഥി ഒന്നിൽ 
കൂടുതൽ തൊഴിലുടമകളുടെ കീഴിൽ ജോലി ചെയ്തി 
ട്ടു ണ്ട ങ്കിൽ ഓരോ രുത്തരിൽ നിന്നും പ്രത്യേകം 
സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് . ഇപ്പോൾ ജോലി 
ചെയ്യു ന്ന തൊഴിലൂ ട മ യു ടെ സർട്ടിഫിക്കറ്റ് 
അപേക്ഷ യിലുള്ള ഫോറ ത്തിലും മറ്റു ള്ള വ 
മാതൃകയിലും ആയിരിക്കണം . 


ന്യൂനതയുള്ളതും വൈകിക്കിട്ടുന്നതുമായ അപേക്ഷകൾ 
മറ്റൊരു അറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ് . 


അ ത് 


പരീക്ഷാ ക്രമങ്ങൾ വിഷയങ്ങൾ 
( പരീക്ഷ സിലബസ് ഇംഗ്ലീഷിൽ അന്യത്ര കൊടുത്തിട്ടുണ്ട് ) 


1 . 


8 . 


സർവ്വീസ് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും 
ചെയ്തതിന്റെ കൃത്യമായ തീയതികൾ 10 -ാം കോളത്തിൽ 
എഴുതേണ്ടതാണ് . 


പാർട്ട് ഒന്നിലെ പേപ്പർ ഒന്നിനും പേപ്പർ രണ്ടിനും 
നൂറു മാർക്കാണുള്ളത് . പാസ്സാകുവാൻ 40 % മാർക്ക് 
വീതം ഓരോ പേപ്പറിനും കിട്ടിയിരിക്കണം . 


9 . 


2 . 


അപേക്ഷയോടൊപ്പമുള്ള ഹാൾടിക്കറ്റുകളുടെ ഒറിജിനൽ , 
ഡ പ്ലിക്കേറ്റ് ഫോറങ്ങളിൽ ഫാ ട്ടോ പതിച്ച് 
അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം പൂരിപ്പിച്ച് 
അയയ്ക്കേണ്ടതാണ് . 


പാർട്ട് രണ്ടിലെ പ്രായോഗിക ടെസ്റ്റിന് 100 
മാർക്കാണുള്ളത് . അതിൽ പാസ്സാകുവാൻ 
കുറഞ്ഞത് 50 % മാർക്ക് കിട്ടിയിരിക്കണം . 


3 . 


10 . 


അപേക്ഷയോടൊപ്പം താഴെപ്പറയുന്ന പ്രമാണങ്ങൾ 
ഹാജരാക്കണം . 


എഴുത്ത് പരീക്ഷ രണ്ടിലും പാസായവർക്കു 
മാത മ പായോഗിക പരീക്ഷയ് ക്ക് 
പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ . 


( 1 ) 


4 . 


ഇലക്ടിക്കൽ സൂപ്പർവൈ സർ കോമ്പിറ്റൻസി 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിധം : 


ആകെ ഫീസ് ? 890 ( എണ്ണൂറ്റി തൊണ്ണൂറ് ) : - ഫീസ് 
* 890 ( എണ്ണൂറ്റി തൊണ്ണൂറ് ) കേരളത്തിലെ 
ഏതെങ്കിലും ഗവൺമെന്റ് ട്രഷറിയിലോ 
ജനസേവന കേന്ദ്രത്തിലോ “ 0043-00-800-99 ' ' എന്ന 
ശീർഷകത്തിൽ 

അസ്സൽ ചെലാൻ 
( അപേക്ഷാ ഫോറത്തിന്റെ വില 1 

വില 3 335 , 
പരീക്ഷാഫീസ് ? 555 } അപേക്ഷയോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ് . 


അടച്ച് 


( 1 ) 


പരീക്ഷയിൽ മൊത്തം 130 - ന് മുകളിലും 
18 0 - ൽ താഴെയും 

മാർക്കോടുകൂടി 
പാസ്സാകു ന്നവർക്ക് 25 

ഡബ്ല്യ . 
കാറ്റഗറി . 


ക . 


344 


29th JUNE 2021 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


3 


180-0 


( 2 ) 2004 Qlod 6 2000 ) 

CO 108 
കൂടുതലോ മാർക്കോടുകൂടി പാസ്സാകുന്ന 
വർക്ക് 50 കെ.ഡബ്നു . കാറ്റഗറി . . 


( 3 ) പരീക്ഷയിൽ പാസ്സായി കോമ്പിറ്റൻസി 

സർട്ടിഫിക്കറ്റും പെർമിറ്റും കിട്ടുന്നവർ ഒരു 
കൊല്ലത്തിനുശേഷം മാത്രമേ കോപ്പ് 
കൂട്ടുവാനുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ 
പാടുള്ളൂ . 

) . 


6. Transformers : -Single phase and 3 phase 

transformers - Constructional features Transformation 
ratio - Voltage and current equation - Magnetizing 
current , leakage reactance - Equivalent circuit - Core and 
copper losses - Efficiency - Open circuit and short circuit 
tests - Auto transformers - Temperature rise - 3 phase 
connections and vector group - Scott connection 
Instrument transformers - Territory windings - dry type 
transformer . 


Details of Electrical Supervisor ' B'Grade 

Examination - 2021 


PART - 1 


7. Motors : ( a ) A.C.Motors - Rotating magnetic field , 

single phase induction motores - Different types 
Working Principle of 3 phase induction motors - Squirrel 
case and slip - ring - Methods of starting , Slip torque 
characteristics , no load and blocked rotor 
tests - Efficiency - Circle diagram and determination of 
characteristics , Synchronous motors , Commutator 
motors . 


PAPER - 1 


Basic Electrical Engineering - Theory 


( b ) D.C.Motors - Theory of series , shunt and 
compound wound motors , their uses , installation , 
methods of starting and speed control and reversal of 
direction . 


8. Conversions : -Motor generator sets - Rectifiers - Half 

wave and Full wave rectifiers - Single phase and 3 

phase - Voltage Equation - Filtering . 
9. Batteries : - Primary cells , Dry cells , Storage or 

secondary batteries or accumulators and their 
installations . Lead acid cells , Nickel iron and alkaline 
cells , Initial and subsequent charging of batteries , 
charging circuits and their calculations . Series and 
parallel circuits . Maintenance of batteries . Use of 
hydrometers . 


1. Principles of Electricity : —Electric pressure , current 

and resistance , Ohm's Law , Kirchoffs Law - Specific 
resistance . Law of resistance and their application 
for calculating voltage drop . Series and parallel 
circuits . Unit of voltage , current . resistance , power 
and energy . Relation between electrical power unit 
( kW ) and mechanical power unit ( H.P ) , Inductance , 

Capacitances , Reactance , Impedances . 
2. Electromagnetism : —Production of E.M.F. -Faradays 

and Lenzs Laws and Flemings Left hand rule , 
Flemings right hand rules , magnetic , chemical and 
heating of electric current . Magnetic properties of 
material , Permeability , Hystersis , Electromagnets and 

their application . 
3. Materials : - Conductors - Semi conductors and 

insulators , Classes of insulation Insulating materials 
and their relative merits . Transformer Oil , Effect of 
heat and moisture on insulation . Lubricants and their 

uses - Dielectric - Dielectric strength permittivity . 
4. Circuits : - Series , Parallel , Series - Parallel circuits , 

Phasor addition , subtraction , multiplication and 
division , Complex impedance - Phase Sequence 
Simple L.C.R. circuit and solutions - Star delta 
connections and transformations . Power and power 
factor - Net work solutions - 3 phase circuits - balanced 
and unbalanced loads - Symmetrical components and 

sequence impedance . 
5. Generation of Electricity .— ( a ) A.C.Generators 

Constructional features and essentials components 
E.M.F. euation - Synchronous Reactance , Regulation , 
Voltage Control Synchronizing - Synchroscopes 
Bright lamp and dark lamp methods . 


10. Transmission and Distribution : -Line constants 

Determination of voltage drop Regulation - Short , 
Medium and long lines . Ferranti effect , Economic size 
of conductors- Coronaloss - Powerloss - design of 
ground conductor - Lightening arrestors . 


11. Constructional feature of U.G. Cables : -Fault 

location- Murray and varley loop tests- Charging 
currents . 


PAPER - II 


Basic Electrical Engineering - Application 


Maximum Marks - 100 


Time - 3 Hours 


( b ) D.C.Generators - Essential components and 
constructional features , Shunt , Series and Compound 
Generators and their characteristics . Causes of 
Sparking - Interpoles , Commutators and their 
maintenance , Carbon brushes , their adjustment and 
methods of voltage regulations . 


1. Design of Electrical Installations : -Load survey 

Domestic - Commercial and industrial installations 
Connected load - Maximum demand - Demand factor 
Diversity factor , Load factor - Selection of 
sub - station site - Transformer capacity - Selection of 
distribution voltage - Main and sub - switch boards 
Distribution fuse board - M.C.C. - P.C.C . Distribution 
layout - Location of switch board - Fault level 
calculations . 


345 


29th 


JUNE 2021 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


4 


8. Testing and Maintenance : - Insulation Tester - Earth 

Tester Relay testing Kit , Schering bridge Break down 
test of oil - Single phase and 3 phase energy meter 
testing -Volt meter - Ammeter - Wattmeter - Different 
installations - Recommended Values of insulation 
resistance - Earth resistance measurements . Desired 
values - Continuity measurements . Desired values - 
Continuity measurements Relay testing 
Maintenance of various electrical installations - 
Relevant standards and regulations . 


2. Selection of Equipments : —Different types of 

breakers - O.C.B. - A.C.B . - V.C.B. - M.C.C.B.- M.C.B. - 
Conductors . Breaking capacity - Making capacity 
Selection of Distribution fuse board - Continuous 
ratings - H.R.C . fuses - prospective currents - Cut off 
values - Selection of major and minor fuses - Grading 
switch boards , design of outlets , fabrication , design 
Parameters - F.B.A . regulations . Cable short time and 
continuous rating - De - rating factors - Methods of 
laying - Design aspects of different type of cables in 
Hazardous areas - Motors - Selection method of starting 
D. C. Motors - Speed control . Limitation on starting 
current and voltage drop - system disturbances . High 
voltage motors , Protection - capacitors - Power factors 
improvement - Selection and method of connection - 
Special type transformers- Rectified transformers - 
Scott connection - tertiary windings . Captive 
generation - Determination of capacity - Load 
segregation - Double bus system , change over 
arrangements - I.S.Regulations . 


9. Rules and Standards : - The Electricity Act 2003 , the 

CEA ( Measures Relating to Safety and Electric Supply ) 
Regulation 2010 , Kerala Cinema Regulation Rules 1988 
- Kerala Electricity Licensing Boards Rules - Condition 
of Supply - Provisions applicable to consumers and 
contractors in particular I.S./NEC - Specifications 
I.E.C.Regulations . 


PART - II 


Practical and Viva Voice 


Maximum Marks - 100 


3. Protection : -Basic methods of Transformer , 

Generator , Motors and Feeder protections . Thermal 
and magnetic releases - Relays- I.D.M.T.Instantaneous 
types - Over current Earth fault and earth 
leakage relays - Time and current setting - P.Ts. 
and C. Ts . Specification and error factors . Static 
Relays I.S.Regulations . 


A Practical Examination based on the Syllabus in 
Part - I will be held . 


Note : - The Candidate should obtain 50 % in Part II 


for a pass . 


Electrical Supervisor Grade " B " Competency 
Certificate and Permit 


4. Earthing : - Determination of size of earth bus , 

number of earth electrodes.Plate , Pipe and strip 
electrodes- Resistivity of soil measurement 
Computation of earth resistance - Different materials 
used for earthing conductors - Current densities 
Corrosion factors - Disposition of electrodes - 
Joints in earth conductors . Size of earth conductors 
for equipments of various capacities . Earth continuity 
wire- earth continuity resistance . I.S. Regulations . 


( i ) The successful candidates will be eligible for 

getting Supervisor Competency Certificate and 
permit as follows : 


( a ) Those who pass the examination and secure 

above 130 marks and below 180 - " All 
Low Voltage Installations and Medium 
Voltage installations up to 25kW ” 


5. Cable joining : - Aluminium and copper cable joints 

Type - precautions - Termination - I.S. Regulations . 
6. Clearance : - Statutory clearances of live parts from 

ground and buildings -Sectional clearance - Equipment 
clearance - Switch boards clearance inside and outside 
- Oils containing equipments . Indoor and outdoor 
equipment clearances- Relevant standards and 
regulations . 


( b ) Those who pass the examination and secure 

marks above 180- " All Low Voltage 
Installations and Medium Voltage 
installations up to 50kW ” 


( ii ) Application for enhancing the scope of the 

Electrical Supervisor Permits will be considered 
only after one year from the date or issue of the 
permits and competency . 


7. Special type of Installations : -C.T.Scan , X - ray , Neon 

Sign , Lift , Cinema installations - Relevant Rules , 
circuitry safety precautions - Earthing precautionary 
measures - Energy meters - Tri - vector meter 
Installations and Computation of energy . 


Office of the Chief 
Electrical Inspectorate , 
Thiruvananthapuram . 


( Sd . ) 

Secretary , 
Kerala State Electricity 

Licensing Board . 


Salim A 


Digitally signed by Salim A 
Date : 2021.08.10 15:27:33 
+ 05'30 ' 


346 


